എം. കൃഷ്ണന്‍നായര്‍ 


_ഛ്ലച്ചിശ്രത്തിന്‍െറ ദൃഷ്ടിവിഷയകമായ 

* സ്വാധീനം തികച്ചും ക്ഷണികമാണ്‌ . 
രണ്ടോ മൂന്നോ ആഴ്ചകള്‍ക്കുമുന്‍പ്‌ (പിയപ്പെട്ട 
വായനക്കാര്‍ കണ്ട ഏതു ചലച്ചിരതത്തിന്‍െറ കഥ 
പോലും അവരുടെ ഓര്‍മ്മയില്‍നിന്ന്‌ ഓടിപ്പോയി 
രിക്കും. നാടകത്തിന്‍െറ സ്ഥിതി അതല്ല. 
കുറെക്കാലംകൂടി അതിന്‍െറ വിശദാംശങ്ങള്‍ 
സ്മരണയില്‍ തങ്ങിനില്ക്കും. ചലച്ചിശ്രം നിഴ 
ലായതുകൊണ്ട്‌ അതിന്‍െറ ഓരോ ഭാഗവും 
നിഴല്‍പോലെ അവ്യക്തമായിരിക്കും. നിഴല്‍ 
പോലെ പെട്ടെന്ന്‌ അപ്രത്യക്ഷമാവുകയും 
ചെയ്യും. റേഡിയോ, ടെലിവിഷന്‍ ഇവയില്‍നിന്നു 
ശബ്ദമുയരുന്നുണ്ട്‌. പക്ഷേ രണ്ടുപകരണങ്ങ 
ളില്‍നിന്നും ഉണ്ടാകുന്ന ശബ്ദത്തിനു ക്ഷണ 
ഭംഗുരതയാണുള്ളത്‌. പ്രഭാഷണമോ എന്ന 
ചോദ്യം ഇവിടെ ജനിക്കാം. ര്രഭാഷണങ്ങള്‍ 
താത്ക്കാലികമായി ശ്രോതാക്കളെ ചലനം 
കൊളളിക്കാറുണ്ടെങ്കിലും അതിന്‍െറ ഫല്രപാ 
പ്തിക്കും ക്ഷണികതയേയുളളു. അച്ചടിച്ച 
വാക്കിന്‌ ഒരുകാലത്തു ശക്‌ തിയുണ്ടായിരുന്നു. 
ഇന്നാകട്ടെ ആ ശക്തിയും നശിച്ചിരിക്കുന്നു. 
ആളുകള്‍ അവ വായിക്കുന്നില്ല, നോക്കുന്നതു 
പോലുമില്ല, സ്വന്തം അനുഭവത്തെ ആസ്പദ 
മാക്കി പറയുകയാണു ഞാന്‍. ദിവസവും നാലു 
മലയാളം പ്രതങ്ങളും (കേരളകൌമുദി, മലയാള 
മനോരമ, മാതൃഭൂമി, മാധ്യമം) “ഇന്‍ഡിപ്പെന്‍ 
ഡന്‍റ്‌ ' എന്ന ഇംഗ്ളീഷ്‌ പ്രതവും എന്‍െറ 
വീട്ടിലെത്തുന്നു. പക്ഷേ ക്ഷമയോടുകൂടി ഒരു 
ഖണ്ഡികപോലും വായിക്കാന്‍ എനിക്കാവു 
ന്നില്ല. “നോണ്‍ എന്‍റിറ്റികള്‍ '-ക്ഷദ്രവ്യ 
ക്തികള്‍-അച്ഛുക്കൂടത്തിന്‍െറെ അഭിമര്‍ദ്ദപീഡ 
യിലൂടെ ഭീമാകാരമാര്‍ന്നു വെണ്‍മയാര്‍ന്ന കടലാ 
സ്സില്‍ വന്നുനില്ക്കുന്നു. അവരുടെ 'പ്ളാറ്റിറ്റ്യു 
ഡുകള്‍ -അതിസാധാരണങ്ങളായ മുഷിപ്പന്‍ 
ഗ്രസ്താവങ്ങള്‍ -ചിന്താരത്‌ നങ്ങളെന്ന മട്ടില്‍ 
“വെണ്ടയ്ക്കയില്‍ പ്രത്യക്ഷങ്ങളാകുന്നു. ഒരു 
പ്രതത്തില്‍ വരുന്നതിനു കടകവിരുദ്ധമായി 
മറ്റൊരു പ്രതത്തില്‍ വാര്‍ത്ത വരുന്നു. ആ രണ്ടു 
വാര്‍ത്തകള്‍ക്കും വിരുദ്ധമായി മൂന്നാമത്തെ 
പ്രതത്തില്‍ അതേ വാര്‍ത്ത. ഒരു സ്ഥാനാര്‍ത്ഥി 
അവിടെ നില്ക്കുന്നു, ഇവിടെ നില്ക്കുന്നു എന്നു 
രണ്ടു പ്രതങ്ങള്‍; ഒരിടത്തും നില്ക്കുന്നില്ലെന്നു 
മൂന്നാമത്തെ പ്രതം. . ഇവയൊക്കെ വായിച്ചാല്‍ 
നമ്മള്‍ ആകുലാവസ്ഥയിലാകും. മനസ്സിന്‍െറ 


സമനില തെറ്റും. ഇങ്ങനെ ഭാരതത്തിലെ ഓരോ. 


പൌരനും ദയനീയാവസ്ഥയിലാണ്‌ ഇപ്പോള്‍. 
ഒരേ അഭിപ്രായം ഒരിടത്തുമില്ല. ധൈഷണി 
കങ്ങളായ വിഭിന്നതകള്‍ കാണിച്ച്‌ ഇതു നന്മ, 
ഇതു തിന്മ എന്ന്‌ ആരും ചൂണ്ടിക്കാണിച്ചു 
തരുന്നില്ല. ശരിയേത്‌ തെറ്റേത്‌ എന്ന്‌ ആര്‍ക്കും 
വ്യവച്ഛേദിക്കാനാവുന്നില്ല. ഒരുതരം ‘political 
സ്മ്൩നy'-—രാഷ്രടവ്യവഹാരത്തെസ്സംബന്ധിച്ച 
നിഷ്ഠുരത--ഭാരതത്തിലാകെ കാണുന്നു. മഹാ 
നായ ജര്‍മ്മന്‍ സാഹിത്യകാരന്‍ ്രഹ്റ്റ്‌ 
ഒരിക്കല്‍ പറഞ്ഞു, ഇനങ്ങള്‍ക്കു സര്‍ക്കാരില്‍ 
ഉണ്ടായിരുന്ന വിശ്വാസം നഷ്‌പ്പെട്ടതുകൊണ്ട്‌ 
സര്‍ക്കാര്‍ ജുനങ്ങളെ പിരിച്ചുവിട്ട്‌ വേറെ 
ജനങ്ങളെ തിരഞ്ഞെടുക്കണമെന്ന്‌ . അതു വായി 
ച്ചിട്ടു വേറൊരു കവി എഴുതി- ഈ ഭൂമി 
ജനങ്ങള്‍ക്ക്‌ എന്തെന്നില്ലാത്ത കഷ്ടപ്പാടുകള്‍ 
നല്കിയതുകൊണ്ട്‌ ഇതിന്‍െറ അധികാരികള്‍ 
ഈ ഗോളത്തെ ഉറക്കിക്കിടത്തിയിട്ടു മറ്റൊരു 


ഗോളത്തെ ദത്തെടുക്കണം. ഭൂമിയെ നിദ്രാധീന 


മാക്കുമ്പോള്‍ ഞാന്‍ ഉറങ്ങാനല്ല, മരിക്കാന്‍ 


പോലും തയ്യാറാണ്‌ . എന്‍െറ വായനക്കാര്‍ എന്തു ' 


പറയുന്നു? 
എം.കെ. സാനു 


മുകളില്‍ ആവിഷ്കരിച്ച ആശയങ്ങള്‍ക്കു 
സാംഗത്യം എല്ലാക്കാലത്തുമുണ്ടായിരുന്നു എന്ന 
തിനു തെളിവാണ്‌ വര്‍ഷങ്ങള്‍ക്കുമുന്‍പു ്രായി 
റ്റും ഐന്‍സ്‌റ്റൈനും തമ്മിലുണ്ടായ കത്തിടപാ 
ടൂകള്‍. അവയില്‍ ഐന്‍സ്‌റ്റൈന്‍ (ഫായിറ്റിന്‌ 
എഴുതിയ വ്ധാനപ്പെട്ട ഒരു കത്ത്‌ ്രഫെസര്‍ 
എം.കെ. സാനു ഭാഷന്തരീകരണം ചെയ്തു 
കുങ്കുമം വാരികയില്‍ കൊടുത്തിരിക്കുന്നു. ലോ 
കാകണ്ട ശാന്തിദൂതരില്‍ സൂൃ്പധധാനനായ ഐന്‍ 
സ്റ്റൈന്‍െറ മനുഷ്യസ്‌നേഹം ആ കത്തില്‍ 
(്തിഫലിക്കുന്നുണ്ട്‌ . 

ഐന്‍സ്‌റ്റൈനോടു മറ്റൊരു (പധാനനായ 
വൃക്തി ചോദിച്ചു അദ്ദേഹത്തിന്‍െറ 'റിലേറ്റി 
വിറ്റി സ്സിദ്ധാനത്തവും ്രായിറ്റിന്‍െറ മാനസികാ 
പ്രഗഥനസ്സിദ്ധാന്തവും ഒരുമിച്ചുചേര്‍ന്നു വികസി 
ക്കുകയല്ലേയെന്ന്‌. ഐന്‍സ്‌റ്റൈന്‍ അപ്പോള്‍ 
മറുപടി പറഞ്ഞില്ല. കുറെക്കഴിഞ്ഞ്‌ അദ്ദേഹം 
പറഞ്ഞു:- ‘You are quite right. {endorse your 
ടന. പക്ഷേ ഫ്രായിറ്റിന്‌ മനുഷ്യന്‍െറ 
നന്മയില്‍ വിശ്വാസമുണ്ടായിരുന്നില്ല. അദ്ദേഹം 





ay mays Sth മെ 


അചുടിച്ച വാക്കിന്‌ ഒരു 
കാലത്ത്‌ ശക്തിയുണ്ടു 
യിരുന്നു. ഇന്നാകട്ടെ ആ 
ശക്തിയും നശിച്ചിരി 
ക്കുന്നു. ആളുകള്‍ അവ 
വായിക്കുന്നില്ല, നോക്കു 
ന്നതു പോലുമില്ല. 




























(അതിരു കടന്ന വിലാ 
പും മുഖത്തിനു വൈകൃതം 
'വ്രുത്തുന്നതുപോലെ അ 
'തിരു കടന്ന ചിരിയും 


അതുളവാക്കും. അതിനാ 
ലാണ്‌. ചിലര്‍ ചിരിക്കു 
മ്പോഴും കൈലേസെടുത്തു 
'മുഖം മറയ്ക്കുന്നത്‌ . | 





ഐന്‍സ്‌റ്റൈനു എഴുതി.- ‘The upshot of these 
observations, as bearing on the subject in 
hand, is that there is no likelihood of our being 
able to suppress humanity's aggressive 
tendencies.” 
Einstein എന്ന പുസ്തകം നോക്കുക.) മനുഷ്യ 
ന്‍െറ ആക്രമണോത്‌ സുകതയെ അടിച്ചമര്‍ത്താന്‍ 
വഴിയില്ല എന്നാണ്‌ ഫായിറ്റ്‌ കരുതിയത്‌. 
നമ്മുടെ ഇന്നത്തെ ആകുലാവസ്ഥ ്രായിറ്റി 
ന്‍െറയും ഐന്‍സ്‌റ്റൈയിന്‍െറയും കാലയള 
വിലെ ആകുലാവസ്ഥയെക്കാള്‍ ആയിരംമടങ്ങ്‌, 
പതിനായിരം മടങ്ങ്‌ കൂടുതലാണ്‌. 


എം. രാഘവന്‍ 


അതത്ക്ഷത്തിലെ ദുര്‍ഗ്ഗഹര്‍മ്മ്യങ്ങളെ 
തകര്‍ക്കുകയും” അവയെ വീണ്ടും നിര്‍മ്മിക്കാന്‍ 
ശ്രമിക്കുകയും ആ ശ്രമത്തില്‍ പരാജുയപ്പെടു 
കയും ചെയ്യുന്ന ഒരാളെ ശ്രീ. എം. രാഘവന്‍ 
ഭേദപ്പെട്ട രീതിയില്‍ ചി്രീകരിച്ചിട്ടുണ്ട്‌ മുത്തമ്മ 
എന്ന കഥയില്‍ (കുങ്കുമം). അയാള്‍ മദാമ്മയെ 


വിവാഹം കഴിച്ച മലയാളിയാണ്‌ . അവള്‍ മരിച്ചു. 


ആ മരണത്തില്‍ ദുഃഖിച്ചു നാട്ടിലെത്തുമ്പോള്‍ 
സഹോദരപുരതി മാര്രമേ ആശ്വാസമരുളാനുളളു. 
തികഞ്ഞ യാഥാസ്ഥിതികനാണ്‌ അയാള്‍. 


“കുമാരനാശാന്‍ തൊട്ട്‌ ചങ്ങമ്പുഴ വരെയുളള 
കവികളെ മാര്രമേ അയാളറിയൂ. കടമ്മനിട്ടയെ 


കേട്ടിട്ടില്ല. (നവീനതയെ തള്ളിപ്പറയുന്ന എന്നെ 
പ്പോലുളളവര്‍ക്കു കഥാകാരന്‍ കൊടുക്കുന്ന 
അടിയുമാകാമിത്‌). ധൈര്യമാര്‍ജ്ജിക്കാന്‍ യ 
ത്നിച്ചിട്ട്‌ വീണ്ടും തകര്‍ന്നടിയുകയും ഉറക്കശ്ലു 
ളികയെ ശരണം പാപിക്കുകയും ചെയ്യുന്ന 
പ്രായം കൂടിയ അനേകമാളുകളുടെ ്പതിനിധി 
യായി രാഹ്വവന്‍ ആലേഖനം ചെയ്യുന്ന ഈ 
ഹതഭാഗ്യനെ കണ്ട്‌ ചെറിയ വല്ലായ്‌മയിലേക്ക്‌ 
വീഴാന്‍ എനിക്കു കഴിഞ്ഞു എന്നതിലാണ്‌ 
ഇതിന്‍െറ സവിശേഷതയുളളത്‌ . 

ഭിഷഗ്വരന്‍ മാര്‍ക്കു രോഗിയെയോ രോഗിണി 
യെയോ പരിശോധിക്കണമെങ്കില്‍ അയാള്‍/ 
അവള്‍ വസ്രതങ്ങള്‍ അഴിക്കേണ്ടിവരും. ചിലര്‍ 
അരതകണ്ട്‌ ആവശ്യകതയില്ലാതെ സമ്പൂര്‍ണ്ണ 
മായ അനാവരണം നടത്തിയെന്നു വരും. മറ്റു 
ചിലര്‍ വേണ്ടിടത്തോളം മാര്തം. ആവശ്യക 
തയ്ക്ക്‌ അതീതമായി നമ്മുടെ കഥാകാരന്‍ 
രോഗിയുടെ മനസ്സ്‌ അനാവരണം ചെയ്യുന്നില്ല 


. എന്നത്‌ ആശ്വാസ്രപദമത്രേ. 


* സു ന്‌ 


““ശശാവുകളില്‍നിന്നു ഞാന്‍ തെന്നിമാറി. 
കടുവകളെ ഞാന്‍ കൊന്നു. എന്നെ കടിച്ചു 
തിന്നതു കിടക്കമൂട്ടകള്‍ മാതം 'പ്രബഹ്‌റ്റ്‌. 


ചിരിച്ചുകൊണ്ടുകരയുന്നു 


വ്ാകിസ്ഥാന്‍ (പധാനമ്രന്തിയായിരുന്ന 
ബേനസീര്‍ ഭൂട്ടോ അവരുടെ അച്ഛനെ വധിച്ച 
സ്ഥലം കണ്ട്‌ കരയുന്ന പടം ഞാന്‍ പ്രതങ്ങളില്‍ 
കണ്ടു. നമ്മുടെ രാജ്യത്തെയും നമ്മളെയും 
നിന്ദിച്ചവരാണ്‌ ശ്രീമതിയെങ്കിലും അവരുടെ 
ദുഃഖം കണ്ട്‌ എന്‍െറ മിഴികള്‍ നനഞ്ഞു. 
ബേനസീര്‍ കൈലേസ്‌ കൊണ്ടു മുഖത്തിന്‍െറ 
ഒരു ഭാഗം മറയ്ക്കുന്നുണ്ട്‌. എന്തിനാണ്‌ ആ 
മറയ്ക്കല്‍? കരച്ചില്‍ മുഖം- വിരൂപമാക്കും. ആ 
വൈരൂപ്യം 








(Ronald ഗ്‌. Clark എഴുതിയ 


മറ്റുളളവര്‍ കണ്ടാല്‍, കരയുന്ന. 





ആളിന്‍െറ അന്തസ്സിന്‌ ഇടിവുതടും: അവരെക്കു 
റിച്ചു നേരത്തേയുണ്ടായിരുന്ന ബഹുമാനത്തിനും 
ലോപം വരും. അതിരു കടന്ന വിലാപം 
മുഖത്തിനു വൈകൃതം വരുത്തുന്നതുപോലെ 
അതിരുകടന്ന ചിരിയും അതുളവാക്കും. അതി 
നാലാണ്‌ ചിലര്‍ ചിരിക്കുമ്പോഴും കൈലേസെ 
ടുത്തു മുഖം മറയ്ക്കുന്നത്‌. ഇതെഴുമ്പോള്‍ 
എന്‍െറ വീട്ടില്‍ ആരുമില്ല. എനിക്ക്‌ ഉറക്കെ 
ചിരിക്കാം; ഉറക്കെക്കരയാം. എങ്കിലും എന്‍െറ 
മുന്‍വശത്തിരിക്കുന്ന അലമാരയില്‍ ശരീരമാകെ 
്രതിഫലിപ്പിക്കുന്ന. കണ്ണാടിയുണ്ട്‌. അതില്‍ 
ഞാന്‍ പ്രതിഫലിക്കുമല്ലോ. അതുകൊണ്ട്‌ കുങ്കുമം 
വാരികയില്‍ ശ്രീ. ടി.ജി. വിജയവാരിയര്‍ 
എഴുതിയ “പഴയ ഒരു മോഹം” എന്ന കാവ്യം 
വായിച്ച്‌ ഞാന്‍ ചിരിക്കുകയും കരയുകയും 
ചെയ്യുന്നുണ്ടെങ്കിലും മുഖം രണ്ടു കൈകൊണ്ടു 
മറയ്ക്കുകയും ചെയ്യുന്നു. 
“നാല്‌ പതുകഴിഞ്ഞില്ല രക്തത്തില്‍ കൊ 
ളസ്റ്രോളായ്‌ 
ബീപ്പിയായ്‌, ഷുഗറായ്‌, അള്‍സറായ്‌, 
പൈല്‍സായി 
എണ്ണപാടില്ല തെല്ലും മധുരം തീരെ പറ്റാ 
വര്‍ഇജ്യമായ്‌ മുളകുപ്പും പുളിയും സ്ഥിരം 
ക ഫ്ഥ്യം" 
എന്നുതുടങ്ങി ഏതാണ്ടതുപോലെ ജുഗുപ്സാ 
വഹമായി അവസാനിക്കുന്ന ഈ കവിത 
വായിച്ചാല്‍ ചിരിക്കാതിരിക്കുന്നതെങ്ങനെ? മല 
യാളകവിതയെ ഇങ്ങനെ വസ്രതാക്ഷേപം ' 
ചെയ്യുന്നതുകണ്ടാല്‍. കരയാതിരിക്കുന്നതെ 
ങ്ങനെ? ്രസിദ്ധമായ ആ തമിഴ്‌ പാട്ടില്ലേ? 
"ചിലര്‍ അഴുവാര്‍, ചിലര്‍ ചിരിപ്ലാര്‍ നാന്‍ 
അഴുതുകൊണ്ടേ ചിരിക്കിന്‍റന്‍”' (തമിഴൊക്കെ 
സ്വന്തം). ഇതു തന്നെയാണ്‌ എന്‍െറ ഇപ്പോഴത്തെ 
അവസ്ഥ. 
ചോദ്യം, ഉത്തരം 
"7 വൈംപചംപ്പിളളിയെ മഹാക്വിയെന്നു “വി 
ളിക്കുന്നതു ശരിയല്ലേ?” 


“മഹത്‌ എന്ന ശബ്ദത്തിന്‍റെ അര്‍ത്ഥം , 


പൂളിക്കപ്പെടുന്നത്‌ എന്നാണ്‌. വിസ്താര 
മുളളത്‌ എന്നും അര്‍ത്ഥം. വൈലോപ്പിള്ളി 
സഹൃദയരാല്‍ പൂജിക്കപ്പെടുന്നു. എരതയോ 
കാവ്യരഗന്ഥങ്ങള്‍ അദ്ദേഹം എഴുതി. 
അതുകൊണ്ടു വിസ്താരമുളളതാണ്‌ അദ്‌ 
ദേഹത്തിന്‍റെ കാവ്യലോകം. സംശയം 
കൂടാതെ മഹാകവിയെന്നു വിളിച്ചുകൊള്ളു. 
“പിന്നെ ഏറ്റവും വലിയ കളളം ആളുകള്‍ 
ആവര്‍ത്തിച്ചു കൊണ്ടിരുന്നാല്‍ അത്‌ ഏറ്റ 
വും വലിയ സത്യമായിത്തീരും.”' 
ഉറക്കമുണ്ടോ നിങ്ങള്‍ക്ക്‌ ?”” 


**ഉത്തരം പറയാന്‍ പ്രയാസമുണ്ട്‌ . കിടന്നാല്‍ 


ഉറക്കം വരില്ല. ഉറങ്ങിയാല്‍ എഴുന്നേ 
ല്ക്കാനും വയ്യ. ഒരിക്കല്‍ ജി. ശങ്കരക്കുറുപ്പ്‌ 
എനിക്കെഴുതി:- “ക്ഷമിക്കാം. എല്ലാം 
ക്ഷമയായിത്തീരുന്ന കാലം വരുന്നല്ലോ”. 
നിങ്ങളുടെ ഇത്തരം അപമാനകരങ്ങളായ 
ചോദ്യങ്ങള്‍ കേള്‍ക്കാതിരിക്കത്തക്കവിധ 
ത്തില്‍ എനിക്കു ശാശ്വതനിദ്ര വരാറായി. 


“പരിഹാസം . ഏതു മാനസികനിലയുടെ സന്ത 


തിയാണ്‌?” 


**ബുദ്ധിശക്തി കുറഞ്ഞവര്‍ പരിഹസിക്കുന്നു”. 
"നിങ്ങള്‍ വല്ലാതെ വേദനയനുഭവിച്ച സന്ദര്‍ഭ. 












. ഞാന്‍ തിരുവനന്തപുരത്തെ എസ്‌.എം. 
വിസ്‌ക്കൂളില്‍ പഠിക്കുമ്പോള്‍ പണമില്ലാതെ 
പലപ്പോഴും ഉച്ചയ്ക്ക്‌ ഈണു കഴിക്കാതെ 
ക്ളാസ്‌ റൂമില്‍ത്തന്നെയിരുന്നിട്ടുണ്ട്‌. അ 
പ്പോള്‍ വീട്ടില്‍പ്പോയി ഈണു കഴിഞ്ഞു 
വരുന്ന എന്‍െറ ഒരു സ്‌നേഹിതന്‍ “അമ്മ 
നല്ല സാമ്പാറുണ്ടാക്കി വച്ചിരുന്നു. മണം 
നോക്കൂ” എന്നു പറഞ്ഞു കൈ എന്‍െറ 
മൂക്കിനോട്‌ അടുപ്പിക്കുമായിരുന്നു. അതൊരു 
മഹാദുഃഖം. സകങ്കീര്‍ണ്ണങ്ങളായ ഓഫീസ്‌ 
ഫൈലുകള്‍ അനായാസമായി കൈകാര്യം 
ചെയ്തിരുന്ന ധിഷണാശാലിയായ എന്‍െറ 
മകന്‍ മരിച്ചതറിയാതെ എന്‍െറ ഒരു 
സുഹൃത്ത്‌ തന്‍െറ തിരുമണ്ടനായ ഛൃരതനെ 
ശുപാര്‍ശകൊണ്ട്‌ ഉന്നതസ്ഥാനത്ത്‌ കയ 
റ്റിയതിനുശേഷം അയാളുടെ ബുദ്ധിസാ 
മര്‍ത്ഥ്യത്തെക്കുറിച്ച്‌ വാതോരാതെ എ 
ന്നോടു സംസാരിച്ചപ്പോള്‍ മറ്റൊരു മഹാ 
ദുഃഖത്തിനു ഞാന്‍ വിധേയനായി.” 
“കോളേജിലെ പ്രഫെസര്‍മാരാണ്‌ . യഥാര്‍ത്ഥ 
ത്തില്‍ പണ്ഡിതന്മാരെന്നു പരക്കെ 
ഒരഭിപ്രായമുളളത്‌ ശരിയാണോ?” 
“ശരിയല്ല. ഐ.ജി.മാരായ (ശീ. എന്‍. കൃ 
ഷ്ണന്‍നായര്‍, ശ്രീ.പി.ജുെ. ജോസഫ്‌, 
ഡി.ജി.പി.യായിരുന്ന ശ്രീ. എം.കെ. ജോ 
സഫ്‌ ഇവര്‍ക്കു സാഹിത്യത്തിലുള്ള അവ 
ഗാഹം പല (പഫെസര്‍മാര്‍ക്കുമില്ല. ഐ.ജി. 
യായ (ശരീ. ആര്‍.പി.സി. നായര്‍ തത്ത്വചി 
ന്തയെക്കുറിച്ച്‌ പാണ്ഡിത്യത്തോടുകൂടി എ 
ന്നോടു സംസാരിച്ചിട്ടുണ്ട്‌. ചീഫ്‌ സ്രെകട്ട 
റിയായിരുന്ന ശ്രീ.എസ്‌. അനന്തകൃഷ്ണ 
നോടൊരുമിച്ച്‌ അടുത്തകാലത്ത്‌ ഞാനൊരു 
സമ്മേളനത്തിനു പോയി. ഭാരതീയ തത്ത്വ 
ചിന്തയെക്കുറിച്ചും ദേവീഭാഗവതത്തെക്കു 
റിച്ചും അനന്തകൃഷ്ണന്‍ സംസ്കൃതശ് ളോ 
കങ്ങള്‍ ചൊല്ലി പ്രസംഗിക്കുന്നതു കേട്ടു 
ഞാന്‍ അദ്ഭുതപ്പെട്ടു. (പഗല്ഭനായ ഡോ 


ക്ടര്‍ എന്നു മാര്രം ഞാന്‍ കരുതിയിരുന്ന ശ്രീ. 


ശിവരാജന്‍ (ഇപ്പോള്‍ ജി.ജി. ഹോസ്പി 
റൂലില്‍ ഡോക്ടര്‍) നോവലിസ്റ്റ്‌ ശ്രീ. കെ. 
സുരേന്ര്ദനോടു ജീവന്‍റെ ഉല്‍പ്പത്തി 
യെക്കുറിച്ച്‌ യുക്തിഭ്രദമായി സംസാരി 
ക്കുന്നതു കേട്ടപ്പോഴും ഞാന്‍ വിസ്മയിച്ചു.” 

"മണ്ടനെ എങ്ങനെ തിരിച്ചറിയാം?" . 

"സുഹൃത്തുക്കള്‍ കൂടിയിരിക്കുമ്പോള്‍ അവിടെ 
വലിഞ്ഞുകയറുന്നവന്‍ മണ്ടന്‍. ബുദ്ധിമാന്‍ 
ദൂരെനിന്ന്‌ നോക്കും. തന്‍െറ സാന്നിദ്ധ്യം 
അവരിഷ്‌ ടപ്പെടുന്നില്ലെന്നു മനസ്സിലാക്കി 
തിരിച്ചുപോകും.” 

ഈ ആഴ്ചയിലെ നിങ്ങളെ സംബന്ധിച്ച 
(പധാന സംഭവമേത്‌ ?” 

"“അഭിവന്ദ്യയായ കവയിത്രി ശ്രീമതി ബാലാമ 
ണിഅമ്മയെ അവരുടെ വീട്ടില്‍ച്ചെന്നു 


കണ്ടു. മാധവിക്കുട്ടി ' 


തന്‍റ സഹധര്‍മ്മിണി അര്‍ബുദം വന്നു 
മരിച്ചതിനെക്കുറിച്ച്‌ ൨.5. Lഴ്ട എഴുതിയ 4 
Grief Observed” എന്ന പുസ്തകം അതിഭാവു 
കത്വമൊട്ടുമില്ലാതെ, നമ്മുടെ സഹതാപം ആവ 
ശ്യപ്പെടാതെ ശോകത്തെ (പതിപാദിക്കുന്നു. 


- മരിച്ചവര്‍ തിരിച്ചുവരണ്ഞമന്ന്‌ നമ്മള്‍ ആഗ്രഹി 


ക്കുമോ? ആ ആഗ്രഹം ദുഷ്‌ ടതയായിരിക്കും. 
ലൂയിസ്‌ അങ്ങനെയാണ്‌ പറയുക “How wicked 
it would be, if we could, to call the dead back!”’ 
അദ്ദേഹത്തിന്‍െറ ഭാര്യയുടെ അന്ത്യമിങ്ങനെ:- 
“Tam atpeace with God. She said not to me but 
to the Chaplain.” വായിക്കേണ്ട പുസ്തകമാണ്‌ 
ലൂയിസിന്‍േറത്‌ . മതത്തോടും ആധ്യാത്മിക 
തയോടും ബന്ധപ്പെട്ട ഈ ഗന്ഥത്തിന്‍െറ 
അന്തരീക്ഷം നമുക്കു ശാന്തതയരുളും. 
ലൂയിസിന്‍െറ പുസ്തകം പോലെതന്നെ 
കലാത്മകമായ ആത്മകഥയാണ്‌ സീമോന്‍ ദ 
ബോവ്വാറിന്‍െൌ “A Very Easy Death”. പക്ഷേ 
ആധ്യാത്മികമായ അന്തരീക്ഷമേയില്ല. അതി 
ല്ലാതിരുന്നിട്ടും നമ്മള്‍ ശാന്തതയിലെത്തുന്നു. 
സീമോന്‍െറ അമ്മ അര്‍ബ്ബുദം പിടിപെട്ടു മരിച്ച 
തിന്‍െറ വര്‍ണ്ണനമാണ്‌ ഇപ്പുസ്തകം. ‘What 


surprised us even more was that she never 
asked for a priest, not even on the day when 
she was so reduced and she said ‘| shall not 
see Simone agai. n! Marthe had brought her a 
missal, a crucifix and a rosary: she did not 
take them out of her drawer” “എന്‍െറ 


സഹധര്‍മ്മിണി മരിച്ച നിങ്ങളൊന്നു കരയൂ” 
എന്നു ലൂയിസ്‌ നമ്മോട്‌ ആവശ്യപ്പെടുന്നില്ല. 
“എന്‍െറ അമ്മ മരിച്ചു വായനക്കാരായ നിങ്ങളുടെ 
കണ്ണീര്‍ ചാടിച്ചിട്ടേ ഞാനടങ്ങൂ” എന്ന മട്ടില്ല 
സീമോന്‌ . എന്നാല്‍ ശോകം രണ്ടിലും തീക്ഷ്‌ 
ണതയിലേക്ക്‌ ഉയരുകയും ചെയ്യുന്നു. 

്രതിഭാശാലിനിയായ ശ്രീമതി മാധവിക്കുട്ടി 
ജീവിതത്തെക്കുറിച്ച്‌ ഹൃദ്യമായി എഴുതുന്നതു 
പോലെ അച്ഛന്‍െറ മരണത്തെക്കുറിച്ചം എഴു 
തിയിരിക്കുന്നു. (കലാകനമുദി) നമ്മള്‍ ഒരു 
ദിവസം ഈ ലോകത്തുനിന്ന്‌ പോകുമെന്ന 
വിചാരമുണ്ടായാൽ ആ വിചാരം നമ്മുടെ 
ജീവിതത്തിന്‌ പരിവര്‍ത്തനമുണ്ടാക്കും. ഭൂത 
കാലത്തെ അസ്വസ്ഥതയില്ലാതെ സംവീക്ഷണം 
ചെയ്യാനും ഭാവിയെ ആശങ്കയില്ലാതെ നിരീ 
ക്ഷണം നടത്താനും അതു സഹായിക്കും. 
'സെന്‍റിമെന്‍റലിസ്‌ ത്തിലേക്കു ഒട്ടും താഴാതെ 
മാധവിക്കുട്ടി അച്‌ ഛന്‍െറ മരണം വര്‍ണ്ണിക്കുന്നു. 
അതൊരു അനിവാര്യ സംഭവമാണെന്നു ധ്വനിപ്പി 
ക്കുകയും ചെയ്യുന്നു. ഹൃദ്യമായ രചന. എത്ര 
യ്രേത ദാര്‍ശനികരാണ്‌ ജീവിതത്തെക്കുറിച്ച്‌ 
ഉദാത്തതയോടെ എഴുതിയിട്ടുള്ളത്‌ ! പക്ഷേ 
മരണത്തെക്കുറിച്ച്‌ അമ്മട്ടിലെഴുതാന്‍ അവര്‍ക്കു 
കഴിഞ്ഞിട്ടില്ല. അവിടെയാണ്‌ കലാകാരന്‍മാര്‍ 
നമ്മളെ സഹായിക്കാനെത്തുക. ടോള്‍സ്റ്റോയി 
യുടെ “ഐവാന്‍ ഇലീച്ചിന്‍െറ മരണം എന്ന 
മഹനീയമായ കൊച്ചു നോവല്‍ ഒരുദാഹരണം. 
മോറീസ്‌ മതേര്‍ലങ്ങിന്‍െറ “മരണനാടകങ്ങള്‍' 
വേറെ ഉദാഹരണങ്ങള്‍. മരണത്തെക്കുറിച്ചുള്ള 
ഒരു കലാസൃഷ്ടിയും, ഒരു വര്‍ണ്ണനവും 
പാഴായിപ്പോകുന്നില്ല. അതുതന്നെയാണ്‌ മാധവി 
ക്കുട്ടിയുടെ ആ രചനയെക്കുറിച്ചും എനിക്കു 
പറയാനുളളത്‌ : 

* ” ന 


ആത്മഹത്യയെക്കുറിച്ച്‌ എമിലി ഡിക്കിന്‍സന്‍:- 


“Groped up, to see if God was there- 
Groped backward at Himself 
Caressed a Trigger absently 

And wandered out of Life.” 


Mauss എങ്ങനെ J 
തിരിച്ചറിയാം?" ാ 
“സുഹൃ | 
ത്തുക്കള്‍ കൂടിയിരിക്കു |. 
മ്പോള്‍ അവിടെ വലിഞ്ഞു 
കയറുന്നവന്‍ മണ്ടന്‍. ബു | 
ദ്ധിമാന്‍ ദൂരെ നിന്നു 
നോക്കും. തന്‍െറ സാന്നി |. 
ദ്ധ്യം അവരിഷ്‌ ടപ്പെടു 
ന്നില്ലെന്നു മനസ്സിലാക്കി 
തിരിച്ചുപോകും.” 














സീമോര്‍ ദ ബോവ്വാര്‍ 


'അദ്ധ്യാപകനെറ സ്വന്തം 








മതങ്ങള്‍ മനസ്സില്‍ മാ്ര 
മേ ഇരിക്കാവൂ. സാഹിത്യ 


1 സമ്മേളനങ്ങളില്‍ പ്രസം 
-ഗിക്കുകയോ പ്രതങ്ങളില്‍ 
; | ലേഖനങ്ങള്‍ എഴുതുക 
യോ ചെയ്‌ തുകൊള്ളൂ. 





പി. നാരായണക്കുറുപ്പ്‌ 


പേറൂരു എന്നോടൊരുമിച്ച്‌. വര്‍ഷങ്ങള്‍ 
ക്കുമുന്‍പുളള തിരുവനന്തപുരം. അന്നിവിടെ 
ചെമ്മണ്ണുനിറഞ്ഞ പാതകളേയുളളു. മോട്ടോര്‍ 
കാര്‍ ഇല്ല. കാളവണ്ടികളും കുതിരവണ്ടികളും 
മാ്രമേയുളളു. വലിയ ഉദ്യോഗസ്ഥന്‍മാര്‍ ജഡ്ക 
എന്നു വിളിക്കുന്ന കുതിരവണ്ടിയിലാണ്‌ ഓഫീ 
സില്‍ പോയിരുന്നത്‌. വിദ്യുച്ഛക്തി വിളക്കു 
കളില്ല ഒരു വീട്ടിലും. പാതവക്കുകളിലുമില്ല. ആറു 
മണിയോട്‌ അടുപ്പിച്ച്‌ മുനിസിപ്പാലിറ്റിയിലെ 
ജോലിക്കാരന്‍ മുളയേണി വിളക്കുകാലില്‍ ചാരി 
മെല്ലെ മുകളിലേക്കു കയറും. അയാളുടെ 
പിറകില്‍ തൂക്കിയിട്ട ടിന്നില്‍നിന്നും മണ്ണെണ്ണ 
എടുത്ത്‌ വിളക്കിലൊഴിച്ച കത്തിക്കും. ആ 
വിളക്കിനെ സംരക്ഷിക്കാനുള്ള കണ്ണാടിയടപ്പ്‌ 
അടച്ചുകൊളുത്തിടും. ഇങ്ങനെ ഓരോ വിളക്കും 
കത്തിച്ചുകഴിയുമ്പോള്‍ അവ്യക്തമായ ഒരു 
പീത്രപഭ എങ്ങും വ്യാപിക്കും. ഇടയ്ക്കിടയ്ക്ക്‌ 
അന്ധകാരവും. പക്‌ ഷേ ആ ഇരുട്ടിനെ ചൂഷണം 
ചെയ്ത്‌ ആരും അന്നു ഹീനകൃത്യം നടത്തിയി 
രുന്നില്ല. കാലം മാറി. കാളവണ്ടികളും കുതിര 
വണ്ടികളും അപ്രത്യക്‌ ഷങ്ങളായി. 'അഷ്ടാ 
സന വാഹനം വന്നു. (ലട! ടകtല) ഫോഡിനും 
സ്‌റ്റുഡിബേക്കറിനും അതു പിന്നീടു വഴിമാറി 
ക്കൊടുത്തു. ഇന്നു ജര്‍മ്മന്‍ കാറുകളും ജപ്പാന്‍ 
കാറുകളും രാജുരഥ്യകളിലൂടെ പായുന്നു. മുനിസി 


പ്പാലിറ്റി വിളക്കുകള്‍ക്കു പകരം വിദ്യുച്ഛക്തി , 


വിളക്കുകളായി. അവതന്നെ ട്യൂബ്‌ ലൈറ്റുകളായി 
രൂപാന്തരപ്പെട്ടു. പഴയ പീത്രപഭയ്ക്കു പകരം 
രജുത്രപഭ. രണ്ടു വിളക്കുകാലുകള്‍ക്കിടയില്‍ 
പണ്ട്‌ ഇരുട്ടുണ്ടായിരുന്നിട്ടും അവിഹിത വേഴ്ച 
കള്‍ നടന്നില്ല. ഇന്ന്‌ ്രകാശത്തെ നശിപ്പിക്കാന്‍ 
ചില ഒഴിഞ്ഞ മൂലകളില്‍, കല്ലെടുത്തു ട്യൂബ്‌ 
ലൈറ്റില്‍ എറിഞ്ഞു ഇരുടുണ്ടാക്കുന്നു. ആ 
ഇരുട്ടിൽ കനൃകാത്വത്തിന്‍െറ കണ്ണീരും വേശ്യാ 
ത്വത്തിന്‍െറ ആഹ്‌ ളാദബാഷ്പവും പൊഴിയുന്നു. 
മൂല്യങ്ങള്്രെത മാറിപ്പോയി! ഉത്കൃഷ്ടത എങ്ങ 
നെ അപകുഷ്ടതയായി! ഞാന്‍ ചാതുര്യമി 
ല്ലാതെ വ്യാപനശീലത്തോടെ ആവിഷ്കരിച്ച ഈ 
ചിന്തകള്‍ ചാതുര്യത്തോടെ ധ്വനിവൈഭവത്തോ 
ടെ സ്ഫുടീകരിക്കുന്നതിന്‍െറ ചാരുത കാണ 
ണോ? എങ്കില്‍ ശ്രീ. പി. നാരായണക്കുറുപ്പ്‌ 
മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെഴുതിയ 'സമകാലി 
കക്കുറിപ്പുകള്‍” എന്ന കാവ്യം വായിക്കുക. 

““ഗര്‍ഭാതുരയൊരാള്‍ അമ്മ 

നടപ്പൂ നീണ്ട പാതയില്‍ 

മറവും തണലും തേടും- 

മുറ രാപ്പകല്‍ നീണ്ടുപോയ്‌. 


ഇന്നത്തെക്കവി കാണുന്നു 
ദൈന്യമോര്‍ത്തലിവോടയാള്‍ 
പദ്ൃംമട്ടൊന്നു തീര്‍ക്കുന്നു 
പ്രതത്തില്‍പ്പണമാക്കുവാന്‍. 


പണ്ടാദികവി, പാട്ടാല 
ല്ലാര്‍്രമാമൊരു നോക്കിനാല്‍ 
മകളാക്കി വസിപ്പിച്ചി 
രണ്ടു സ്വത്വങ്ങളെ, മൂല്യങ്ങളെക്കുറിച്ചുളള രണ്ടു 
സങ്കല്പങ്ങളെ വേണ്ട മട്ടില്‍ വ്യഞ്ജിപ്പിച്ചതി 


+ 


ലാണ്‌ ഈ കാവ്ൃത്തിന്‍െറ സവിശേഷത. 

™ ™ —™ 

പീകാസോയുടെ ‘ഗര്‍ണീകാ എന്ന ചിത്ര 

ത്തെക്കുറിച്ച്‌ എഴുതുകയാണ്‌ ജു. ഡ്രോനോ 
വ്സ്കി.- ' 'മുകള്‍ത്തട്ടിനെ (പകാശിപ്പിക്കുന്ന ആ 
ഒറ്റ ഇലക്രരിക്‌ ലൈറ്റുണ്ടല്ലോ അത്‌ ഈ 
ചിശ്രത്തിന്‍െറ മാ്രമാണ്‌ . ഈ ചിശ്രമെഴുതുന്ന 
വേളയില്‍ അദ്‌ ദേഹത്തില്‍ ആഫ്പാതമേല്‍പ്പിച്ച 
ശക്തിവിശേഷമാണത്‌. യാന്തിക ലോകത്തെ 
പ്പറ്റി അദ്ദേഹം എന്തോ പറയുകയാണ്‌. 
അങ്ങനെ പറയുന്നത്‌ അനേകം ബോംബുകള്‍ 
വരച്ചല്ല, ഒരു ഇലക്രടിക്‌ ബള്‍ബ്‌ മാതം 
വരച്ചാണ്‌ . യാന്തിക സ്വഭാവമാര്‍ന്ന സമുദായ 
ത്തെക്കുറിച്ച്‌ ഈ ബള്‍ബ്‌ നമ്മോടു നേരിട്ടു 
വളരെക്കൂടുതല്‍ പറയുന്നു." 

സംഭാഷണം 
അപ്യംപകന്‍ (ശിഷ്യനോട്‌):- എഴുന്നേല്ക്കൂ. 

പ്രതം വായിച്ചോ? 

ശിഷ്യന്‍:- വായി. 


-- അധ്യാ;- എന്താണിന്നത്തെ പധാനപ്പെട്ട വാര്‍ത്ത? 


ശിഷ്യന്‍:- ്പധാനപ്പെട്ട വാര്‍ത്തയൊന്നും വായി 
ച്ചില്ല. ഒടുവിലത്തെ പുറത്തുളള കോമിക്‌ 
നോക്കി. അതേ നോക്കാറുളളു, 

അധ്യാ:- നീ പത്താം ക്ളാസ്സില്‍ പഠിക്കുകയല്ലേ? 
കോമിക്‌ മാര്തം നോക്കിയാല്‍ മതിയോ? 

ശിഷ്യന്‍:- മതിസാര്‍. പിന്നെ ഞാന്‍ പതിവായി 
ചില വാരികകളും വായിക്കാറുണ്ട്‌. ഇന്നു 
കാലത്ത്‌ കലാകനമുദിയും ദേശാഭിമാനീയും 
വായിച്ചു. ദേശാഭിമാനി വാരികയിലെ “പ 
ത്യാശയുടെ ആകാശം” എനിക്കു വളരെ 
ഇഷ്ടപ്പെട്ടുസാര്‍. 

അധ്യാ:- എന്താണ്‌ ഇഷ്ടത്തിനു കാരണം? 

ശിഷ്യന്‍:- കോമിക്കുപോലെതന്നെ സാര്‍. 

അധ്യാ:- കഥയൊന്നു ചുരുക്കിപ്പറയു. 

ശിഷ്യന്‍:- കഞ്ഞികുടിക്കാന്‍ നിവൃത്തിയില്ലാതെ 
ഒരു പയ്യന്‍ (പാവിനെ വില്‍ക്കാന്‍ കൊണ്ടു 
നടക്കുന്നു. ആരും വാങ്ങിയില്ല. പയ്യന്‍ 
കരഞ്ഞു. (പാവ്‌ അവടിന്‍റ കണ്ണീരു കൂടിച്ചു. 
അപ്പോള്‍ അവന്‍ .പാവിനെ പറത്തി 
ക്കളഞ്ഞു.. 

അധ്യാ-- ആരാണ്‌ കഥയെഴുതിയത്‌ ? 

ശിഷ്യന്‍.- ശങ്കര്‍ കരിയം. 

അധ്യാം- ശങ്കര്‍ കരിയമോ? എന്‍െറ പൂര്‍വശി 
ഷ്യനാണ്‌ . അതുകൊണ്ടു നീ അദ്‌ ദേഹത്തെ 
ക്കുറിച്ച്‌ ഒന്നും ആക്ഷേപിച്ചു പറയരുത്‌. 
കഥ കോമിക്കിനു തുല്യമാണെന്നു നീ, 
പറഞ്ഞതു ശരി. പക്ഷേ നമ്മള്‍ രണ്ടുപേരും 
മാര്തം അറിഞ്ഞാല്‍ മതി അക്കാര്യം. 

രധ്യാ:- (വീണ്ടും) ഭൂമി ഉരുണ്ടതോ പരന്നതോ? 

ശിഷ്യന്‍:- പരന്നതു സാര്‍. പരന്ന ഭൂമിയിലേ 
ഇത്തരം നല്ല കോമിക്ക്‌ കഥകളുണ്ടാവു. 

ഡോക്ടര്‍ കെ. അയ്യപ്പപ്പണിക്കര്‍ 
കഥ 

വ്രമ്പരാഗതമായ കാഴ്ചപ്പാടുകളെ പൂ 

തിയ കാഴ്ചപ്പാടുകളായി (കാഴ്‌ ചപ്പാടുകളുമായി?) 

ഇണക്കിയെടുക്കണം. സ്വയം വികസനസാദ്ധ്യ 

തകളുളള കാവ്യാദര്‍ശങ്ങളെ നവീന പദ്ധതി 

കളുമായി ബന്ധപ്പെടുത്തണം” എന്ന്‌ ഡോക്ടര്‍ 

കെ. അയ്യപ്പപ്പണിക്കര്‍ അഭിപ്രായപ്പെടുന്നു. 


. (സംസ്‌കാര കേരളം) ഈ മതം ചിന്തനീയമാണ്‌ . 


ഭാരതീയ കാവ്യസിദ്ധാന്തങ്ങളില്‍ പ്രാധാന്യ. 


-മര്‍ഹിക്കുന്നത്‌ രസസിദ്ധാന്തവും ധ്വനിസിദ്ധാ. 
"്തവുമാണ്‌ . രസസിദ്ധാന്തം സ്ഥലകാലസ 
തങ്ങളെ ആരശയിച്ചുല്ല വര്‍ത്തിക്കുന്നത്‌ . 
‘Spatio-temporal reality’ രസാസ്വാദത്തിനു 
വേണ്ട. ദുഷ്യന്തന്‍ ഓടിച്ച മാനിന്‍െറ വര്‍ണ്ണന 
ഭയാനകരസ്പപതീതിയുളവാക്കുന്നത്‌ ആ മൃഗം 
കണ്വാരശമത്തിലുള്ളതാണ്‌, ദുഷ്യന്തനാണ്‌ അ 
തിനെ ഓടിച്ചത്‌ എന്നൊക്കെ മനസ്സിലാക്കിയ 
തിന്‍െറ ഫലമായിട്ടല്ല. വിഭാവങ്ങളെയും അനു 
ഭാവങ്ങളെയും സഞ്ചാരിഭാവങ്ങളെയും വേണ്ട 
രീതിയില്‍ വിന്യസിച്ചതുകൊണ്ട്‌ ശോകസ്ഥാ 
യിയായ കരുണരസം ഭാസിക്കുകയാണ്‌ ആ 
വര്‍ണ്ണനയില്‍. കാളിദാസന്‍െറ കാലത്തെ സഹൃ 
ദയന്‍ അതുകൊണ്ടു തൃപ്തിപ്പെടും. എന്നാല്‍ 
അയ്യപ്പപ്പണിക്കരുടെ 'കുരുക്‌ ഷ്രേത്‌ മെന്ന കാവ്യം 
ആസ്വദിക്കണമെങ്കില്‍ ഇന്നത്‌ വിഭാവം, ഇന്നത്‌ 
ആലംബനവിഭാവം, ഇന്നത്‌ ഉദ്ദീപന വിഭാവം, 
ഇന്നത്‌ അനുഭാവം, ഇന്നത്‌ സഞ്ചാരി ഭാവം 
എന്നു മാതം പറഞ്ഞാല്‍പ്പോരാ. കാരണം 
സ്ഥലകാല സത്യം “കുരുക്ഷ്രേതത്തിന്‍െറ 
ഒരവിഭാജ്യഹടകമാണ്‌ എന്നതാണ്‌ . മനുഷ്യരും 
മൃഗങ്ങളും വസ്തുക്കളും വസ്തുതകളുമാണ്‌ 
കലാകാരന്‍െറ പ്രതിപാദ്യവിഷയം എന്നു ഞാന്‍ 
സമ്മതിക്കുന്നു. എന്നാല്‍ ഓരോ കാലയളവിലും 
അവയെ സംവീക്ഷണം ചെയ്യുന്ന രീതി 
വിഭിന്നമാണ്‌ . ഓരോന്നിനും നല്കുന്ന രന്നല്‍ 
വ്യത്യസ്തവും. ഒരു കാലയളവിലെ തത്ത്വചി 
ന്തയുടെ സവിശേഷതയും കലാസിദ്ധാന്ത 
ത്തിന്‍െറ രൂപവത്കരണത്തിനു സഹായിക്കും. 
ആ തത്ത്വചിന്ത കലര്‍ന്ന സിദ്ധാന്തം കൊണ്ട്‌ 
മറ്റൊരു കാലയളവിലെ കലാസൃഷ്ടിയെ വില 
യിരുത്താനാവില്ല. ഉദാഹരണം ഇതു വ്യക്ത 
മാക്കും. ശൂനൃത, 'അബ്സേഡിറ്റി' ഇവയ്ക്കു 
പ്രാധാന്യം കല്‍പിക്കുന്ന “എക്സിസ്‌റ്റെന്‍ഷ്യ 
ലിസ ത്തെ അവലംബിച്ചുകൊണ്ട്‌ കാഫ്കയുടെ 
നട Castle’ എന്ന നോവലിന്‍െറ മൂല്യം 
നിര്‍ണ്ണയിക്കാം. പക്ഷേ സി.വി. രാമൻപിളള 
യുടെ 'മാര്‍ത്താണ്‌ ഡവര്‍മ്മ്‌ എന്ന നോവലിലെ 
കഥാപറ്രതമായ മാങ്കോയിക്കല്‍ കുറുപ്പിനു 
"8൭95 ഉണ്ടായിരുന്നുവെന്നു പറഞ്ഞാല്‍ എങ്ങ 
നെയിരിക്കും? ഷെയ്‌ ക്സ്‌ പിയറിന്‍െറ 1൦ be or 
not to be” എന്ന വരികളെടുത്ത്‌ ഈ പദം 
ആഅപയുക്തം, ഇവിടെ (കമഭംഗം എന്നു 
പറഞ്ഞാല്‍ എങ്ങനെയിരിക്കും? 

കാലയളവു മാറുമ്പോള്‍ തത്ത്വചിന്തയും 
മാറും. “എക്‌സിസ്‌റ്റെന്‍ഷ്യലിസ്‌വും “സ്റ്റ 
ക്ചറലിസ വും “സ്‌റ്റൈലിസ്റ്റിക്സും” ഒക്കെ 
മരിച്ചുകഴിഞ്ഞു. മരിച്ച സ്‌റ്റൈലിസ്റ്റിക്‌സി'നെ 
അവലംബിച്ചു വളളത്തോള്‍ക്കവിതയെ എന്‍.വി. 
കൃഷ്ണവാരിയര്‍ സമീപിച്ചപ്പോള്‍ ഉണ്ടായത്‌ 
-മരിച്ച നിരൂപണമാണ്‌. കല മനുഷ്യജീവിത 
ത്തിന്‍റെ ആവിഷ്കരണവും വ്യാഖ്യാനവുമാ 
യതുകൊണ്ടും ജീവിതം അനുക്ഷണം മാറിക്കൊ 
ണ്ടിരിക്കുന്നതുകൊണ്ടും കലാസിദ്ധാന്തങ്ങള്‍ 
.വിഭിന്നങ്ങളായി വരും. അതുകൊണ്ടാണ്‌ ഡോ 
ക്ടര്‍ അയ്യപ്പപ്പണിക്കരുടെ ചിന്തോദ്‌ ദീപകങ്ങളായ 
മതങ്ങള്‍ എന്നെസ്സംബന് ധിച്ചിടത്തോളം ചിന്ത 
നീയങ്ങളായിബ് ഭവിച്ചത്‌ . 


നിരീക്ഷണങ്ങള്‍ 
ന്‍സൈക്‌ളോപീഡിയ സ്ബിട്ടാനിക്ക്‌യു 


ടെ പഴയ പ്രസാധനത്തില്‍ 'aesthetics'- 
നെക്കുറിച്ചു ര്രബന്‍ ധമെഴുതിയതു ബെനിഡറ്റോ 
ക്രോചെയാണ്‌. ക്രകോചെക്ക്‌ സ്വന്തമായ ഒരു 
സിദ്ധാന്തമുണ്ടായിരുന്നു സൌന്ദരൃശാസ്ര്ത 
ത്തെക്കുറിച്ച്‌. അതിന്‍െറ വിശദീകരണമാണ്‌ ആ 
ലേഖനം. സാമാന്യജനതയുടെ അറിവു വര്‍ദ്ധി 
പ്പിക്കാന്‍വേണ്ടി (പസിദ്‌ധപ്പെടുത്തുന്ന വിശ്വവി 
ജ്ഞാനകോശത്തില്‍ സങ്കുചിതമായ, ഏകപ 
ക്ഷീയമായ ഒരഭി്രായം രേഖപ്പെടുത്തിയതു 
ശരിയായില്ല. കോളേജിലെ അധ്യാപകരെക്കു 
റിച്ചും എനിക്ക്‌ ഇതുപോലെ പറയാനുണ്ട്‌. 
അധ്യാപകന്‌ കവിതയെക്കുറിച്ചും കവിയെക്കു 
റിച്ഛം സ്വന്തമായ അഭിപ്രായങ്ങള്‍ കാണും. 
അവയെ വിദഗ്ദ്ധമായി ആവിഷ്കരിച്ചു വിദ്യാര്‍ 
ത്ഥിക്ളെ ആ അഭി,പായങ്ങളോടു യോജളിപ്പി 
ക്കാന്‍ ശ്രമിക്കുന്നതു തെറ്റാണ്‌. ഉളളൂര്‍ക്കവി 
തയെക്കുറിച്ച്‌ എനിക്കു നല്ല അഭിരപായമല്ല 
ഉള്ളത്‌ . പക്ഷേ മുപ്പത്തിമൂന്നുകൊല്ലം കോളേ 
ജില്‍ മലയാളം പഠിപ്പിച്ചിട്ടും ഉളളൂര്‍ക്കവിത 
യെക്കുറിച്ച്‌ എതിരായി ഒരു വാക്കുപോലും ഞാന്‍ 
ക്ളാസ്സില്‍ പറഞ്ഞിട്ടില്ല. അധ്യാപകന്‍െറ സ്വന്തം 
മതങ്ങള്‍ മനസ്സില്‍ മാത്രമേ ഉരിക്കാവൂ. 
സാഹിത്യസമ്മേളനങ്ങളില്‍ പ്രസംഗിക്കുകയോ 
പ്രതങ്ങളില്‍ ലേഖനങ്ങള്‍ എഴുതുകയോ ചെ 
യ്തുകൊളളൂ. ക്ളാസ്സുകളില്‍ “അക്കാഡമിക്ക്‌” 
സമീപനമേ ആകാവു. 

2) പരീക്ഷകള്‍ അടുത്തുവരുന്നു. ്രധാനപ്പെട്ട 
ഒരുകാര്യം എഴുതേണ്ടതുണ്ട്‌ . ചോദ്യക്കടലാസ്സ്‌ 
വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ കൊടുത്തതിനുശേഷം ഹാ 
ളില്‍ നില്ക്കുന്ന അധ്യാപകര്‍ അന്യോന്യം 
സംസാരിക്കുന്നതു പതിവാണ്‌ . ഇത്‌ ഉത്തരമെ 
ഴുതുന്ന വിദ്യാര്‍ത്ഥികളുടെ ഏകാ്രഗത ഇല്ലാ 
താക്കും. അവര്‍ക്കു ശരിയായി ഉത്തരമെഴുതാന്‍ 
സാധിക്കില്ല ഇക്കാരണത്താല്‍. ബി.എ. പരീക്ഷ 
എഴുതാന്‍ തുടങ്ങിയ എന്‍െറ ഒരു മകള്‍ 
ഉത്തരക്കടലാസ്സിന്‍െറ ആദ്യത്തെ പുറത്ത്‌ നമ്പരും 
മറ്റും എഴുതിയതു ശരിയായ മട്ടിലല്ല എന്നു 
പറഞ്ഞ്‌ ഒരു അധ്യാപിക അവളെ ശകാരിച്ചു. 
അതോടെ ആകുലാവസ്ഥയിലായ അവള്‍ 
അന്നു വേണ്ടപോലെ എഴുതിയില്ല. അവള്‍തന്നെ 
എം.എ. പരീക്ഷ എഴുതിയപ്പോള്‍ ഒന്‍പതു 
ദിവസവും രണ്ടു അധ്യാപികകള്‍ അവളുടെ 
അടുത്തുനിന്നു ഉറക്കെ സംസാരിച്ചുകൊണ്ടി 
രുന്നു. ഫസ്റ്റ്‌ ക്ളാസ്‌ കിട്ടേണ്ട മകള്‍ക്ക്‌ ഈ 
അലവലാതിസ്സംസാരംകൊണ്ട്‌ അതു കിട്ടാതെ 
പോയി. 'ഡിസ്‌റ്റേര്‍ബ്‌ ' ചെയ്യരുത്‌ എന്ന്‌ 
അവരുടെ കൂടെ പറയാത്തതെന്തെന്ന്‌ കോളേജ്‌ 
(പഫെസറായിരുന്ന ഞാന്‍ ആദ്യത്തെ ദിവസം 
തന്നെ അവളോടു ചോദിച്ചു. “എനിക്കതിനു 
ധൈര്യ മില്ല എന്നായിരുന്നു മറുപടി. ഷെല്ലിയുടെ 
പ്രേമസങ്കല്‍ പത്ൌക്കുറിച്ചെഴുതാന്‍ വിദ്യാര്‍ത്ഥി 
ഭാവിക്കുമ്പോള്‍ “ചേട്ടന്‍ സ്‌കൂട്ടറില്‍ കയറ്റി 
ക്കൊണ്ടുപോയി വാങ്ങിത്തന്നതാണ്‌ ഈ സാരി” 
എന്ന്‌ അധ്യാപിക. “ "നമ്മുടെ സ്കെയില്‍ ഒഫ്‌ 
പേ റിവൈസ്‌ ചെയ്യുമോ” എന്ന്‌ അധ്യാപകന്‍. 
ഈ വാക്കുകള്‍ കാതില്‍ വന്നുവീഴുന്ന വിദ്യാര്‍ 
ത്ഥിയുടെ ബുദ്ധിയില്‍നിന്ന്‌ ഷെല്ലിയുടെ 
പ്രേമസങ്കല്പം പറപറക്കുന്നു. പഭീക്ഷ നട 
ക്കുന്ന ഹാളില്‍ “ഇന്‍വിജിലെയ്ഷന്‍ നടത്തുന്ന 
അധ്യാപകര്‍ തമ്മില്‍ സംസാരമരുതെന്ന്‌ യൂണി 


,വേഴ്‌സിറ്റി നിര്‍ദ്‌ ദേശിക്കേണ്ടതാണ്‌. 


ബുദ്ധിശക്തി കുറ 
ഞ്ഞവര്‍ പരിഹസിക്കുന്നു. 





കലാകമുദി 49 


